Kerala Gazette No. 1 dated 2nd January 2018 . 


PART I 


Section iji 


सत्यमेव जयते 


GOVERN 


- 


2 


KERALA 


SS 


VMENT OF 


കേരള സർക്കാർ 
നിയമ ( നിയമനിർമ്മാണ - ബി ) വകുപ്പ് 

വിജ്ഞാപനം 


നമ്പർ 14279 / ലെഗ്. ബി1 / 2016/ നിയമം. 


- 2016 ജൂ ലൈ 26 
തിരുവനന്തപുരം, 1191 കർക്കടകം 11 

1938 ശ്രാവണം 4 . 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെ പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറി വി ലേക്കായി ഇതിനാൽ പസി ദ്ധ പ്പെടു ത്തു ന്നു . നിയമ സഭ പാസ്സാക്കിയ 
പ്രകാരമുള്ള ബില്ലിന് 2016 ജൂലൈ 26 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 
ബി . ജി . ഹരീന്ദ്രനാഥ്, 
- നിയമ സെക്രട്ടറി. 


G. 4/2018/DTP . 


2016- ലെ 13 -ാം ആക് 
2016 - ലെ നിയമസഭ (അയോഗ്യതകൾ നീക്കം ചെയ്യൽ) 

ഭേദഗതി ആക്റ്റ് 
1951- ലെ നിയമസഭ (അയോഗ്യതകൾ നീക്കം ചെയ്യൽ) 

ആക്ട് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ആക്റ്റ് 
പീഠിക . – 1951 - ലെ നിയമ സഭ ( അ യോഗ്യതകൾ നീക്കം ചെയ്യൽ) ആക്റ്റ് 
ഇതി നു ശേഷം കാണുന്ന ആവ ശ്യ ങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് 
യുക്തമായിരിക്കുകയാൽ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയേഴാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു : 

- 1. ചുരുക്കപ്പേരും പാരം ഭവും. - ( 1) ഈ ആക്റ്റിന് 2016 - ലെ നിയമ സഭ 
(അയോഗ്യതകൾ നീക്കം ചെയ്യൽ) ഭേദഗതി ആക്ട്എന്ന് പേര് പറയാം. 

( 2 ) ഇത് 1951 ഒക്ടോബർ 11 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 
-- 2. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1951- ലെ നിയമസഭ (അയോഗ്യതകൾ നീക്കം 
ചെയ്യൽ) ആക്ടിലെ ( 1951- ലെ 15 ) 2 -ാം വകുപ്പ്, ( 2 ) -ാം ഉപവകുപ്പിനുശേഷം താഴെ 
പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

“( 3 ) യാതൊരാളും, അയാൾ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാന്റെ 
ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്നുവെന്നോഅല്ലെങ്കിൽ വഹിച്ചിരുന്നുവെന്നോഉള്ള 
കാരണത്താൽ മാത്രം സംസ്ഥാന നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്ക 
പ്പെടുന്നതിനോ ഒരു അംഗമായി തുട രു ന്ന തിനോ അയോഗ്യനാക്ക പ്പെടുകയോ 
അയോഗ്യനാക്കപ്പെട്ടു എന്ന് ഒരിക്കലും കരുതപ്പെടുകയോ ചെയ്യുന്നതല്ല. 

-- വിശദീകരണം. -- ഈ ഖണ്ഡത്തിന്റെ ആവശ്യത്തിലേക്കായി, “ ഭരണപരിഷ്കരണ 
കമ്മീഷൻ” എന്നാൽ, ഭരണനിർവ്വഹണത്തിന്റെ വിവിധ വശങ്ങൾ സംബന്ധിച്ച് പഠനം 
നടത്തുന്നതിനും അത് മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമായി 
സംസ്ഥാന സർക്കാർ, കാലാകാലങ്ങളിൽ രൂപീകരിക്കുന്ന വിദഗ്ദ്ധൻമാരുടെ ഒരു 
സംഘം എന്നർത്ഥമാകുന്നു . . 


- ( ശരിത്തർജ്ജമ) 


കെ . എ . ശ്രീലത , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


12 


